PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ. പി . ആർ. 1- 519 / 2009. 

2009 ഏപ്രിൽ 25. 
മട്ടന്നൂർ 110 കെ . വി . സബ് സ്റ്റേഷനിൽ നിന്നും കുയിലൂർ 
കുടി വെ ള്ള പ ധ തിയുടെ പമ്പ്ഹൗസി ലേക്ക് വലിക്കുന്ന 
33 കെ . വി . ഡബിൾ സർക്യൂട്ട് ലൈനിന്റെ സർവെ നിർമ്മാണം 
തുട ങ്ങിയ പ്രവർത്ത ന ങ്ങൾക്കു വേണ്ടി കേരള സംസ്ഥാന 
വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് ചുമതലപ്പെ 
ടു ത്തുന്ന മറ്റ് വ്യക്തികളും തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ 
താലൂക്കുകളിലെ, ചാവശ്ശേരി, കുയിലൂർ വില്ലേജുകളിൽപ്പെടുന്ന 
സ്വകാര്യഭൂമി ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ കൂടി അവരുടെ 
നിയമാനുസൃത കൃത്യനിർവഹണത്തിനായി പ്രവേശിക്കുന്നതാ 
ണെന്നുള്ള വിവരം ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003, 164, 
185 (2 ) ( എ ), ഇന്ത്യൻ ടെലഗ്രാഫ് ആക്റ്റ് 1885 സെക്ഷൻ XIII 
വകു പ്പു കൾ ( പ കാരം എല്ലാ വ രെ യും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

- ( ഒപ്പ്) 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കാഞ്ഞിരോട്. 

ട്രാൻസ്മിഷൻ ഡിവിഷൻ. 


